Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക 
NMENT OF 


രാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


RUVANANTHAPUR 


SDAY 


No. 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th May 2013 

2013 മേയ് 14 
| 24th Vaisakha 1935 
1935 വൈശാഖം 24 


, 20 


വാല്യം 2 


നമ്പർ 


PART III 


Stores Purchase 


Medical Education Department 

TENDER NOTICE 
[ No. 02/2013 -14 / CNA ] 


No . C1/564/ 2013 / CNA. 

| 16th April 2013. 
Sealed tenders are invited for the purchase of 
“ Library Books” for Government College of Nursing, 
Alappuzha. The tender should be superscribed “ Tender 
No. 02 /2013 - 14 /CNA for the supply of Library Books” and 
addressed to the Principal, Government College of 
Nursing, Alappuzha. The last date fixed for the receipt of 
tender is at 3 p . m . on 29-5 - 2013 and opening is at 
4 p . m . on 29 -5 - 2013 . Sale of tenders will be closed on 
28 -5 - 2013 at 4 p . m . The cost of tender is * 1,050 and 
duplicate copy is * 525 . The tender form is not 
transferable . Money Order will be accepted towards cost 
of tender form till 21 - 5 - 2013 . * 50 should be sent 
additionally if needed by post. More details can be had 
from the office of the undersigned on all working days. 

ആലപ്പുഴ നേഴ്സിംഗ് കോളേജിലെ ലൈബ്രറിയിലേക്ക് 
ആ വശ്യമായ ബുക്കുകൾ വിതരണം ചെയ്യുന്നതിന് 
തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവെച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 


ദർഘാസുകൾ “ദർഘാസ് നമ്പർ 02/ 2013 - 14 / CNA എന്ന് 
രേഖപ്പെടുത്തേണ്ടതും, പ്രിൻസിപ്പാൾ, നേഴ്സിംഗ് കോളേജ്, 
ആലപ്പുഴ എന്ന വിലാസത്തിൽ 29 - 5 - 2 013 വൈകിട്ട് 
3 മണിക്ക് മുൻപായി അയച്ചുതരേണ്ടതുമാണ്. ദർഘാസുകൾ 
29 - 5 - 2013 വൈകിട്ട് 4 മണിക്ക് തുറക്കുന്നതുമാകുന്നു . 
- ദർഘാസ് ഫോറത്തിന്റെ വില ? 1,050 - പകർപ്പിന് 
? 525 - ആണ്. വിൽപ്പന അവസാനിക്കുന്ന തീയതി 28- 5- 2013 
വൈകിട്ട് 4 മണി. തപാലിൽ അയയ്ക്കുന്നതിന് മണി 
ഓർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 21 - 5 -2013 . 
തപാലിൽ ലഭിക്കണമെന്നുള്ളവർ ? 50 കൂടി ചേർത്ത് മണി 
ഓർഡർ അയ യ് ക്കേ ണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കൂടുതൽ വിവരങ്ങൾക്ക് ആ ഫീസുമായി പവ്യത്തി 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


Purchase of Books for the use of Library of 
Government College of Nursing, Alappuzha . 

Approximate Cost - 5,00,000 . 
EMD1 %. 


Cost of tender form 3 1,050. 

Last date of receipt of Money Order towards cost of 
tender form - 21- 5- 2013 . 

Date and time of closing of sale of tender form 
28-5-2013 , 4 p. m . 

| Last date of receipt of tender form - 29 - 5 -2013 , 
3 p . m . 

Date and time of opening of tenders — 29 -5 - 2013 , 
4 p . m . 


മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ ദർഘാസ് 
നമ്പർ സി2 / 11683/ 2012 / എം . സി . കെ ., ഉപകരണത്തിന്റെ പേര് 
ജനറൽ മെറ്റീരിയൽസ് ഫോർ സോണൽ ലിംബ് ഫിറ്റിംഗ് 
സെന്റർ എന്ന മേലെഴുത്തോടുകൂടി “ പിൻ സിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം - 8 എന്ന 
വിലാസത്തിൽ 31 - 5 - 2013 ഉച്ചയ് ക്ക് 1 മണിക്ക് മുമ്പേ 
ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയ 
ത്തിനു ശേ ഷം ലഭിക്കുന്ന തോ അ പൂർണ്ണമോ ആ യ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം ലഭ്യമായ 
ദർഘാസുകൾ 31- 5- 2013 ഉച്ചയ്ക്ക് 2.30 - ന് തുറക്കുന്നതാണ്. 

- വിശദ വിവരങ്ങൾ ദർഘാസ് പ്രതത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം പിൻ സിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Govt . College of Nursing , 
Alappuzha . 


( Sd.). 
Principal ( in - charge). 


Government Medical College , 
Gandhi Nagar P . O ., 
Kottayam. 


( Sd.) 
Principal. 


TENDER NOTICE 
No. C2/11683/2012/ MCK . 


17th April 2013. 


Sealed competitive tenders are invited for the 
purchase of following equipments for Government 
Medical College , Kottayam . 


General Materials for Zonal Limb Fitting Centre . 


Tender forms can be had from this office on 
payment of 7 1 , 051 each prescribed cost in cash or by 
money order till 31 - 5 - 2013 . No other modes of remittance 
will be entertained . Those who require tender forms by 
post, a sum of * 40 will be added towards postage 
charges. Money Orders should reach this office at least 
10 days prior to the closing date of tender sales. Cost of 
tender forms will not be refunded . 


The duly signed tenders superscribed on the 
envelops as “ Tender No . C2 / 11683/ 2012 /MCK for the 
purchase of General Materials for Zonal Limb Fitting 
Centre ” addressed to "" The Principal, Government Medical 
College, Kottayam - 8 ” should reach this office on or before 
31 -5 - 2013, 1 p . m . the due date mentioned in the schedule . 
Tenders received late will not be entertained . The duly 
received tenders will be opened at 31 -5 -2013 at 2 . 30 p .m . 
at the stipulated time in the presence of the tenderers or 
their authorised representatives who may present at that 
time. 


Further details can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 


കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് 
താഴെപ്പറയുന്ന ഉപകരണം വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാ 
സുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
-- ജനറൽ മെറ്റീരിയൽസ് ഫോർ സോണൽ ലിംബ് ഫിറ്റിംഗ് 
സെന്റർ. 

- ദർഘാസ് പത്രങ്ങൾ : 1, 051 അടച്ച് ഓഫീസിൽ 
നിന്നും 31 - 5 - 2013 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് 
പ്രതങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ ? 4 0 അ ധികം 
മണി ഓർഡറായി അയയ്ക്കേണ്ടതാണ്. മണിയോഡറുകൾ 
ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിനു 10 ദിവസം മുമ്പ് 
ലഭിക്കേണ്ടതാണ്. ദർഘാസ് പത്രത്തിന്റെ വില മടക്കി. 
നൽകുന്നതല്ല. 


